Government of Kerala 
കേരള സർക്കാർ 

2011 


| Reg . No . രജി. നമ്പർ 
KL / TV ( N ) / 12 / 2009 -2011 


V 
GOVERNYA 


രം 


ാർ 


സ 


MENT OF 


OF KER 


m 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVI 
വാല്യം 56 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


4th January 2011 
2011 ജനുവരി 4 
14th Pousha 1932 
1932 പൌഷം 14 


No. 
നമ്പർ 


PART III 
Animal Husbandry Department 


ദർഘാസ്/ ലേലപ്പരസ്യം 


നമ്പർ ബി -1552 / 2010 . 

2010 ഡിസംബർ 1. 
കേരള സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ 
പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അനിമൽ ഹെൽത്ത് 
ആന്റ് വെറ്ററിനറി ബയോളജിക്കൽസ്, പാലോടിന്റെ ഓഫീസ് 
കാമ്പസിനകത്ത് വീണുകിടക്കുന്ന രണ്ട്അക്കേഷ്യാ മരങ്ങൾ 
ദർഘാസ്/ ലേല അടിസ്ഥാനത്തിൽ വിൽപ്പന നടത്തുന്നതിന് 
തീരുമാനിച്ചിരിക്കുന്നു. 

നിബന്ധനകൾ 


1. ദർഘാസ് ഫാമുകൾ 4 -1- 2011 പകൽ 3 മണിവരെ വിൽപ്പന 
നടത്തുന്നതും പൂരിപ്പിച്ച ദർഘാസ് ഫാറങ്ങൾ 5 -1- 2011 രാവിലെ 
11 മണിക്ക് മുമ്പായി തിരികെ സമർപ്പി ക്കേ ണ്ട തുമാ ണ്. 
അന്നു തന്നെ 11.30 മണിക്ക് നടത്തുന്ന ലേലത്തിനു ശേഷം 
ചുവടെ ഒപ്പിട്ടിരിക്കുന്ന ഓഫീസറുടെയോഅല്ലെങ്കിൽ അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്റെയോ സാന്നിദ്ധ്യത്തിൽ 
ടെണ്ടർ തുറന്ന് പരിശോധിക്കുന്നതാണ്. 

2 . നിര ത ദ വ്യ മായി - 1,000 ( ആയിരം മാത്രം) ലേല 
ദിവസം 11 മണിക്ക്മുമ്പായി അടയ്ക്കേണ്ടതാണ്. 

3. ടെണ്ടർ ഫോമിന്റെ വില - 300 + വാറ്റ് ആയിരിക്കും. 
ത പാ ലിൽ ടെണ്ടർ ഫോമു കൾ ആവ ശ്യമുള്ളവർ - 400 
ഡയറക്ടർ, ഐ . എ .എച്ച്. & വി . ബി ., പാലോട്, പച്ച പി . ഒ., 
തിരുവനന്തപുരം- 695 562 എന്ന വിലാസത്തിൽ മണി ഓർഡർ 
അയയ്ക്കേണ്ടതാണ്. തപാലിൽഉണ്ടാകുന്ന കാലതാമസത്തിന് 
ഈ ഓഫീസ്ഉത്തരവാദിയായിരിക്കുന്നതല്ല. 


4. പൂരിപ്പിച്ച ടെണ്ടർ ഫോമുകൾ ഡ യ റ ക് ടർ, 
ഐ . എ .എച്ച്. & വി. ബി .,പാലോട്, പച്ച പി . ഒ., തിരുവനന്തപുരം 
695 562 എന്ന വിലാസത്തിൽ സമർപ്പിക്കേണ്ടതും കവറിനു 
പുറത്ത്"അക്കേഷ്യാമരങ്ങളുടെ ലേലത്തിനുള്ള ടെണ്ടർ എന്ന് 
രേഖപ്പെടുത്തേണ്ടതുമാണ്. 

5. ഏറ്റവും കൂടുതൽ നിരക്ക് വാഗ്ദാനം ചെയ്യുന്ന വ്യക്തി 
- യുടെ പേരിൽ ടെണ്ടർ/ ലേലം ഉറപ്പിക്കുന്നതും മൊത്തം സംഖ്യയും 
അന്നുതന്നെഓഫീസിൽ അടയ്ക്കേണ്ടതുമാണ്. 

6. ടെണ്ടർ / ലേലം ഉറപ്പിച്ച വ്യക്തി - 100- ന്റെ മുദ്രപ്പത്രത്തിൽ 
ടെണ്ടർ ഫോമിന്റെ അവസാന പേജിലുള്ളകരാർ എഴുതി ഒപ്പിട്ട് 
ടെണ്ടർ/ ലേലം ദിവസം ഓഫീസിൽ ഹാജരാക്കേണ്ടതാണ്. 

7. ടെണ്ടർ/ ലേലം ഒറ്റയ്ക്കായോ കൂട്ടായോ റദ്ദാക്കുവാനും 
നിരസിക്കുവാനും ഉള്ള അധികാരം ഡയറക്ടറിൽ നിക്ഷിപ്ത 
മായിരിക്കും. 
- 8. നിലവിലുള്ള സർക്കാർ ടെണ്ടർ / ലേല വ്യവസ്ഥകൾ ഈ 
ടെണ്ടർ/ ലേലത്തിനും ബാധകമായിരിക്കും. 
- 9. ടെണ്ടർ/ ലേല ദിവസം സർക്കാർ അവധി പ്രഖ്യാപിക്കുന്ന 
പക്ഷം തൊട്ടടുത്ത പ്രവൃത്തിദിവസം ടെണ്ടർ/ ലേലം നടത്തു 
ന്നതായിരിക്കും. 


ഇൻസ്റ്റിറ്റ്യൂട്ട്ഓഫ്അനിമൽ 
ഹെൽത്ത്ആന്റ്വെറ്ററിനറി 
ബയോളജിക്കൽസ്, പാലോട്. 


( ഒപ്പ്) 
ഡയറക്ടർ. 


